Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


| Reg. No. KL/ TV ( N )/634/2018-20 


കർ 
GOVERNM 


രള സർക്ക 


രക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


- 21 : 13, 


2018 സെപ്റ്റംബർ 18 
18th September 2018 

- 1194 കന്നി 2 
2nd Kanni 1194 

1940 ഭാദം 27 
27th Bhadra 1940 


6 37 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Education Department 


വിജ്ഞാപനം 


നമ്പർ റ്റി . എക്സ് . 12 / 4110 / 2018. 

2018 ആഗസ്റ്റ് 6. 
- സാങ്കേ തിക പരീക്ഷാ കൺട്രോളർ 2009 ഏപിൽ 
മാസത്തിൽ നടത്തിയ ഇൻസ്ട്രമെന്റ് ടെക്നോളജി ഡിപ്ലോമ 
പരീക്ഷ യിൽ പാലക്കാട് സർക്കാർ പോളി ടെ ക് നിക് 
കോളേജിൽ നിന്നും 86080017 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ 
കാർത്തിക്, എസ്. എന്നയാൾ ക്ക് നൽകിയ ഡിപ്ലോമ 
സർട്ടിഫിക്കറ്റ്നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരുവനന്ത പുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താൽപര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതിഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
കൈമനം, തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
ജോയിന്റ് കൺട്രോളർ. 


Gaz . No. 37 /2018 /DTP (Education ). 


287 


